| Reg . No. രജി. നമ്പർ 
KL / TV ( N )/ 12/ 2009 - 2011 


Government of Kerala 
കേരള സർക്കാർ 

2011 


सत्यमेव जयते 


e 


GOVERNN 


- 
കര 


ക്കാർ 


രള സർക്ക 
NMENT OF 


KERALA 


KERALA GAZETTE 


PUBLISHED BY AUTHORITY 


THIRUVANANTHAPURAM, TUESDAY 


No . 


Vol. LVI 
വാല്യം 56 | 


20th September 2011 
2011 സെപ്റ്റംബർ 20 

29th Bhadra 1933 
- 1933 ഭാദം 29 


| 37 


തിരുവനന്തപുരം, ചൊവ്വ 


നമ്പർ 


PART III 
Stores Purchase 


Jails Department 

TENDER NOTICE 
No. G1-7835/2011 . 

17th August 2011. 
Sealed tenders are invited for the supply of Yarn 
for the Manufactory unit of the Central Prison, Viyyur and 
Thiruvananthapuram . The tender should be superscribed 
with the number, Name of tender and addressed to the 
Addl. Director General of Police (Prisons) , Prisons 
Headquarters, Poojappura , Thiruvananthapuram - 12 . 
The P.A .C . of the tender is 10 ,61 ,056 . 

The last date and time of sale of tender form will be 
5 p . m . on 29 -9 - 2011 and receipt of tender with 1 % E .M .D . 
will be at 3 p . m . on 30 - 9 - 2011 and will be opened at 
4 p . m . on the same day, in the presence of such tenderers 
or their authorised representatives who may be present at 
that time. 

Late tenders will not be accepted . The rates quoted 
must be valid up to 31- 3- 2012 . 

Tender forms may be obtained from the office of the 
Addl. Director General of Police ( Prisons). 

Application for tender forms will be accompanied by 
Particulars of cash remittance as detailed below : 

Original 1,600 + 4 % VAT. 
Duplicate = 800 + 4 % VAT . 

The cost of tender forms, will not be refunded under 
any circumstances . Sale of tender form will be closed at 
5 p . m . on 29 -9 - 2011. 


Cheques, postage stamps etc . will not be accepted 
towards the cost of tender form . The tender forms will not 
be sent by V . P. P . 

Delivery Point — Central Prison Viyyur and 
Thiruvananthapuram . 

-- തിരുവനന്തപുരം, വിയ്യൂർ, സെൻട്രൽ ജയിലുകളിലെ 
മാനുഫാക്ച്ചറികളിലെ ഉപയോഗത്തിനായി യാൺ ( കോട്ടൺ 
യാൺ) വിതരണം ചെയ്യുന്നതിന് മുദ്രവച്ച ദർഘാസുകൾ 
ക്ഷണിച്ചുകൊള്ളുന്നു . 

- മുദ്രവച്ച ദർഘാസുകൾ അടങ്ങിയ കവറിനു മുകളിൽ 
വിതരണം ചെയ്യുവാനുദ്ദേശിക്കുന്ന ദർഘാസിന്റെ ക്രമനമ്പരും 
പേരും എഴുതി അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് 
പോലീസ് ( പി സൺസ്) , ജയിൽ ആസ്ഥാനകാര്യാലയം, 
തിരുവനന്തപുരം-12 എന്ന വിലാസത്തിൽ നൽകേണ്ടതാണ്. 

- ദർഘാസുകൾ 1 % നിരതദ്രവ്യം സഹിതം സമർപ്പിക്കേണ്ട 
- അവസാന തീയതി 30 - 9- 2011 ഉച്ചയ്ക്കുശേഷം 3 മണിക്കാണ്. 
ദർഘാസുകൾ സമർപ്പിക്കപ്പെട്ടവരുടേയോ, അല്ലെങ്കിൽ അവരുടെ 
പ്രതിനിധികളുടെയോ സാന്നിദ്ധ്യത്തിൽ അന്നേദിവസം 
വൈകുന്നേരം 4 മണിക്ക് ടെണ്ട റു കൾ തുറ ക്കു ന്ന 
തായിരിക്കും. 

-- താമസിച്ചു ലഭിക്കുന്ന ദർഘാസുകൾ യാതൊരു കാരണ 
വശാലും സ്വീകരിക്കുന്നതല്ല . ടെണ്ടർ നിരക്ക് 31- 3- 2012 വരെ 
പ്രാബല്യത്തിലുണ്ടായിരിക്കണം. അഡീഷണൽ ഡയറക്ടർ 
ജനറൽ ഓഫ് പോലീസ് ( പ്രിസൺസ്), തിരുവനന്തപുരത്തിന്റെ 
ഓഫീസിൽ രൊക്കം പണ മ ട ച്ചാൽ ദർഘാസ് ഫോറം 
ലഭിക്കുന്നതാണ്. 


ടെണ്ടർ ഫോറത്തിന്റെ വില : 
-- അസ്സൽ 1,600 + 4 % വാറ്റ്. 

- പകർപ്പ് 800 + 4 % വാറ്റ്. 
ദർഘാസ് ഫോറത്തിന് നൽകുന്ന വില യാതൊരു കാരണവ 
ശാലും മടക്കി നൽകുന്നതല്ല . ദർഘാസ് ഫോറം കൈമാറാൻ 
പാടുള്ളതല്ല . ദർഘാസ് ഫോറത്തിന്റെ വിൽപന 29 - 9- 2011 -ാം 
തീയതി 3 മണിക്ക് അവസാനിക്കുന്നതാണ്. 

-- ദർഘാസ് ഫോറം വി. പി . പി. ആയി അയയ്ക്കുകയോ 
ചെക്ക് പോസ്റ്റേജ് സ്റ്റാമ്പ് മുതലായവ ഫോറത്തിന്റെ വിലയായി 
സ്വീകരിക്കുകയോ ചെയ്യുന്നതല്ല. 
Prisons Headquarters, 

| ( Sd.) 
Poojappura , 

Additional Director General 
Thiruvananthapuram . 

- of Police ( Prisons). 


